Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


IG AIRE Ts 8th December 2020 
SRE a9 ചൊവ്വ eee നമ്പര്‍ 
1196 വൃശ്ചികം 23 48 
Vol. [IX Thiruvananthapuram, 22nd Musebtkams, 1156 No. 


1942 അഗ്രഹായനം 17 


Tuesday 17th Agrahayana 1942 








PART Il 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT മാര്രമാണുള്ളതെന്നും പരേതയുടെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ലാ 
യെന്നും മാതാവ്‌ തായി ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയുന്നതി 

Neyyattinkara Taluk നാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 

മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന 
തിനുള്ള അവകാശി മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ 
(1) സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധഗിപ്പി 


ക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയൂും ലഭിക്കുന്ന 


പരസ്യം 


Maud ag)1-37876/2019, 2020 ആഗസ്റ്റ്‌ 25. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കൊല്ലയില്‍ വില്ലേജില്‍ 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
അമരവിള പി. ഒ., നടൂര്‍ക്കൊല്ല, പെരുമ്പോട്ടുകോണം, പിള്ളവീട്ടു ഖ 


വിളാകത്തില്‍ ലൈലകുമാരി റ്റി. മരിച്ചു പോയതിനാല്‍ (മ) 

പരേതയുടെ പേരില്‍ വിവിധ ആവശ്യങ്ങള്‍ക്കു ഹാജരാക്കുന്ന നമ്പര്‍ ag)5- 17848 /2019, 2020 ആഗസ്റ്റ്‌ 21. 
തിനുവേണ്ടി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശ്ശാല വില്ലേജില്‍ 
കാണിച്ച്‌ ടി വീട്ടില്‍ രാഖി, എല്‍. ബോധിപ്പിച്ച അപേക്ഷ കോഴിവിള എല്ലൂര്‍ക്കാട്‌ വീട്ടില്‍ ജെയ്ലാനി മരിച്ചുപോയതിനാല്‍ 


യിന്മേല്‍ കൊല്ലയില്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ പരേതന്റെ പേരില്‍ എം.എ.സി.ടി.-യില്‍ ഹാജരാക്കുന്നതിനും 


മറ്റാവശ്വങ്ങള്‍ക്കുമായി ഒരു അ ശസര്‍ട്ടിഫിക്കറ്‌ ലഭിക്കണ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാള്‍ 9-8-2012-ല്‍ BOOS 3 രു വക ട്ട ലഭ 


മെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ ജെലീല ബോധിപ്പിച്ച 
മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃത അവകാശിയായി അപേക്ഷയിന്മേല്‍ പാറശ്ശാല വില്ലേജാഫിീ സര്‍മുഖേന 


ലയന അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 
8-8-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 


രാഖി, എല്‍. മകള്‍ 24 അവകാശികളായി 


Gaz. No. 48/2020/DTP (CLR). 


39 





8th Dec. 2020] COMMISSIONERATE OF LAND REVENUE 8442 
വയസ്‌ വയസ്‌ 
1. ജെലീല ഭാര്യ 45 
ത്ത ന്ത ത്ത ക td 1. ശൈലജകുമാരി, ബി. പി. ഭാര്യ 57 
3. ജനീര്‍ മകള്‍ 23 2. ദിവ്യ പി. നായര്‍ മകള്‍ 24 
4. സനോഫര്‍ ച 21 
5. നബീസബീവി മാതാവ്‌ 84 മം വിദ്യ പി. നായര്‍ 20 


മാര്രമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ലാ 
യെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞ വര്‍ 
മാധ്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ-14332/2020. 2020 ആഗസ്റ്റ്‌ 21. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ വെള്ളറട വില്ലേജില്‍ 
മണലി പി. ഒ., ആനപ്പാറ, പാറയില്‍ വീട്ടില്‍ തങ്കരാജ്‌, കെ. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള വിവിധ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ 
പി. മേരിലൈല ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
വെള്ളറട വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തി 
വന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 7-2-2005-ല്‍ മരിച്ചുപോയ 
തായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. പി. മേരിലൈല ഭാര്യ 52 
2. റ്റി. എല്‍. എബിന്‍ മകന്‍ 33 
3. റ്റി. എല്‍. ബിപിന്‍ [ി 30 
4, റ്റി. എല്‍. സിബിന്‍ + 28 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്ന 
തില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ-13965/2020. 2020 ആഗസ്റ്റ്‌ 12. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
ചെങ്കല്‍ പി. ഒ., നൊച്ചിയൂര്‍ പുതുപ്പുരയ് ക്കല്‍ വീട്ടില്‍ 
പുരുഷോത്തമന്‍ നായര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ൭131-യില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാ ശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു കാണിച്ച്‌ 
ടി വീട്ടില്‍ ശൈലജകുമാരി, ബി. പി. ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ ചെങ്കല്‍ വില്ലേജാഫീസര്‍മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 
20-4-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


40 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാരരതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എ-14110/2020. 2020 ആഗസ്റ്റ്‌ 19. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പരശുവയ്ക്കല്‍ വില്ലേജില്‍ 
പരശുവയ്ക്കല്‍ പി. ഒ., തൊഴുത്തിന്‍കര എസ്‌.എസ്‌. വില്ലയില്‍ 
സത്യനേശന്‍, സി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ക്ഷേമനിധി ബോര്‍ഡില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കു 
മായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു കാണിച്ച്‌ 
ടി വീട്ടില്‍ സുലു, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
പരശുവയ്ക്കല്‍ വില്ലേജാഫീസര്‍മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 24-1-2020-ല്‍ 


മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. സരസ്വതി, സി. ഭാര്യ 57 
2. സുലു, എസ്‌. മകന്‍ 30 
3. സുഷമ, എസ്‌. മകള്‍ 32 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാഠര്തമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ എ-14010/2020. 2020 ആഗസ്റ്റ്‌ 19. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ പ്ലാമൂട്ടുക്കട 
പി. ഒ., പൊട്ട്ക്കുഴി, ഭാരത്‌ ഭവനില്‍ കൃഷ്ണ ചന്ദന്‍, എ. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ വിവിധ ആവശ 
ങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു 
കാണിച്ച്‌ ടി വീട്ടില്‍ 
ഉഷാകുമാരി, ജി. എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
ചെങ്കല്‍ വില്ലേജാഫിസര്‍മുഖേന അവകാശവിചാരണ 


അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു 


നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 23-11-2019-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8443 





വയസ്‌ 
1. ഉഷാകുമാരി, ജി. എസ്‌. ഭാര്യ 52 
2. കിരണ്‍, കെ. യു. മകന്‍ 27 
3. കിഷോര്‍, കെ. യൂ. [ി 24 
4, കിഷാന്ത്‌, കെ. യു. ” 24 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(?) 


നമ്പര്‍ എ-14194/2020. 2020 ആഗസ്റ്റ്‌ 20. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
വ്ളാത്താങ്കര പി. ഒ. മാച്ചിയോട്‌, ഉമ്മങ്ങള്‍ അറപ്പുരവീട്ടില്‍, 
പൊന്നുമുത്തു നാടാര്‍, എ. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്ന 
തിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ ലീലാസരോജം, എ. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ ചെങ്കല്‍, കുറുപ്പുഴ വില്ലേജാഫീ 
സര്‍മാര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 8-4-2017-ല്‍ മരിച്ചുപോയതായും 


പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ലീലാസരോജം, എ. ഭാര്യ, 73 
2: ഷെറിന്‍, പി. എസ്‌. മകള്‍ 50 
3. ഷാജിത, പി. എസ്‌. ” 48 
4, മോളിപ്രഭ, പി. എസ്‌. ം 46 
5. റാണിപ്രിയ, പി. എസ്‌. > 44 
6. ഗോഡ്വിന്‍, പി. എസ്‌. മകന്‍ 42 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


At 


(8) 


നമ്പര്‍ എ-14285/2020. 2020 ആഗസ്റ്റ്‌ 21. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുളത്തൂര്‍ വില്ലേജില്‍ 
പൊഴിയൂര്‍ പി. ഒ., പഴവഞ്ചാല, ബഥേല്‍ വീട്ടില്‍ സേവ്യര്‍, ജെ. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ക്ഷേമനിധി 
ബോര്‍ഡില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ 
സെല്‍വി ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കുളത്തൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 28-6-2019-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. സെല്‍വി ഭാര്യ 55 
2. നിഷന്‍ മകന്‍ 31 
3. സജിന്‍ ി 30 
4. പ്രബിന്‍ ം 28 
5. അജിന്‍ ി 25 
6. അജിത മകള്‍ 24 
7. അജിത്ര - 22 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാഠര്തമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ) 
നെയ്യാറ്റിന്‍കര. തഹശീല്‍ദാര്‍. 


Thiruvananthapuram Taluk 
പരസ്യം 


(1) 


നമ്പര്‍ ജി4-19319/2020. 2020 ഒക്റ്റോബര്‍ 16. 


തിരുവനന്തപുരം താലൂക്കില്‍ പാങ്ങപ്പാറ വില്ലേജില്‍ 
വൃന്ദ ഭവന്‍, പാണന്‍വിള, പുതിയിടം, മണ്‍വിളു, പാങ്ങപ്പാറ പി. 
ഒ. എന്ന മേല്‍വിലാസത്തില്‍ വിനയ ബോസ്‌, വി. എന്നയാള്‍ 
25-2-2019-ാ൦ തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ 
ക്കുവേണ്ടി ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മാതാവ്‌ ശാന്ത, ആര്‍. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ പാങ്ങപ്പാറ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ നിയമാനുസൃത 
അവകാശി താഴെപ്പറയുന്നയാള്‍ മാര്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


